Kerala Gazette No. 12 dated 23rd March 2021 . 


PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


പുനലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ : ബി . ശശികുമാർ ) 


നമ്പർ എഫ് -6521 } 2019 കെഡിസ് . 


2020 ഡിസംബർ 30 . 


വിഷയം : - ഭൂമിയുടെ ന്യായ വില - പുനലൂർ സബ് ഡിവിഷൻ - കൊട്ടാരക്കര താലൂക്ക് , ചക്കുവരയ്ക്കൽ വില്ലേജ് - 

അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന :-( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 

( 2 ) ബഹുലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ LA3-54647-ാം നമ്പർ പരിപ്രതം . 
( 3 ) ചക്കുവരയ്ക്കൽ വില്ലേജിൽ തലച്ചിറ മുറിയിൽ പാറവിള പുത്തൻ വീട്ടിൽ ശ്രീ . മൈതീൻകണ്ണ് സമർപ്പിച്ച 


അപേക്ഷ , 


( 4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 31-10-2019 , 5-10-2020 - തീയതികളിലെ എഫ് 1-15313 | 2019 -ാം നമ്പർ 

റിപ്പോർട്ടുകൾ . 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേര് ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ് 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

( പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസ്സിഫിക്കേഷൻ ചേർത്തും 
അ വ യ് ക്ക നു സ ത മാ യ വില ചേർത്തും വിജ്ഞാപനം ചെ യ്യേണ്ടത് 

ആവ ശ്യ മാ ണന്ന് ബോദ്ധ്യ പ്പെട്ട തിന്റെ 
അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമി യുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3 - 2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലുക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ് 
ബ്ലോക്ക് 
നമ്പർ 


സർവെ 
റീസർവെ 

സബ് 
ഡിവിഷൻ 
നമ്പർ 


6-3-2010 - ലെ 

പുനർ 
വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷനും ക്ലാസിഫി 
വിലയും 

ക്കേഷൻ 


പുനർ 
നിർണ്ണയിച്ച 
വില ( ആർ 
ഒന്നിന് 
₹ 


കൊട്ടാരക്കരെ 


103/6 


Govt . Property 


20,000 


ശ്രീ . മൈതീൻകണ്ണ് , 
റാവുത്തർ , 
പാറവിള പുത്തൻ വീട് , 
തലച്ചിറ , ചക്കുവരയ്ക്കൽ 


ചക്കുവരയ്ക്കൽ 

ബ്ലോക്ക് 
നമ്പർ - 19 


Residential plot 
with Panchayat 
Road Access 


( 2 ) 


നമ്പർ എഫ് -476 / 2021 . 

2021 ജനുവരി 18 . 
വിഷയം : ഭൂമിയുടെ ന്യായവില 

പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക് , കൊട്ടാരക്കര വില്ലേജ് അപാകത 
പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന :-( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 

( 2 ) ബഹുലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ LA3-54647-ാം നമ്പർ പരിപത്രം . 
( 3 ) പൂണിത്തറ വില്ലേജിൽ ചാത്തനാട് മുറിയിൽ എബനേസർ വീട്ടിൽ ആഗസി ചെറിയാൻ സമർപ്പിച്ച 


അപേക്ഷ , 


( 4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 12-1-2021 - ലെ എഫ്.1-966 / 2021 -ാം നമ്പർ റിപ്പോർട്ട് . 


Gaz . No. 12 / 2021 / DTP / CLR ( Fair Value - Supplement ) . 


959 


2 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേര് ചേർത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശ വസ്തു വിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസ്സിഫിക്കേഷൻ ചേർത്തും 
അ വ യ് ക്ക നു സ ത മാ യ വില ചേർത്തും 

വിജ്ഞാ പനം ചെ യ്യേണ്ടത് ആവ ശ്യ മാ ണെന്ന് 

ബോദ്ധ്യ പ്പെ ട്ട തിന്റെ 
അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3 - 2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


6-3-2010 - ല 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ് 
ബ്ലോക്ക് 
നമ്പർ 


സർ 

പുനർ 
റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച 
സബ് 

ക്ലാസിഫിക്കേഷനും ക്ലാസിഫി 
ഡിവിഷൻ വിലയും 

ക്കേഷൻ 
നമ്പർ 


പൂനർ 
നിർണ്ണയിച്ച 
വില ( ആർ 
ഒന്നിന് 
₹ 


കൊട്ടാരക്കര 


147/6 


ശീമതി ഗ്രേസി ചെറിയാൻ , 
ചാത്തനാട് , എബനേസർ , 
ജനത റോഡ് , പൂണിത്തറ , 


കൊട്ടാരക്കരെ 
ബ്ലോക്ക് 
നമ്പർ -22 


Wet Land 
( 3 80,000 ) 
Wet Land 
( t 1,25,000 ) 


Residential Plot 1,50,000 
with Muncipal 
Road Access 


147/10 


എറണാകുളം 


റവന്യൂ ഡിവിഷണൽ ഓഫീസ് , 
പുനലൂർ . 


( ഒപ്പ് ) 
റവന്യൂ ഡിവിഷണൽ ആഫീസർ . 


PATHANAMTHITTA DISTRICT 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 


( ഹാജർ : പി . ബി . നൂഹ് , ഐ.എ.എസ് . ) 


നമ്പർ സി11-2434142020 . 


2021 ജനുവരി 6 . 


വിഷയം : -ഭൂമിയുടെ ന്യായ വില പുനർനിർണ്ണയം - പത്തനം തിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ കുളനട 

വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 6 - ൽ റീസർവ്വ നമ്പർ 6712 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് 
ഉത്തരവാകുന്നു . 


സൂചന :-( 1 ) മുളക്കുഴ കാരയ്ക്കാട് നക്കത്തുശ്ശേരി വടക്കേതിൽ ശ്രീമതി ഉഷ സമർപ്പിച്ച അപേക്ഷ . 


( 2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 7-3-2020 - ലെ സി3-1898 { 2020 നമ്പർ റിപ്പോർട്ട് . 
പത്ത നം തിട്ട ജില്ല യിൽ കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 6 - ൽ റീസർവ്വ നമ്പർ 
67 / 2 - ൽപ്പെട്ട ഭൂമിക്ക് ന്യായ വില രജിസ്റ്ററിൽ ആർ ഒന്നിന് ? 4,00,000 ന്യായ വില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് 
കാണിച്ചു കൊണ്ട് സൂചന ( 1 ) പ്രകാരം ശീമതി ഉഷ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷ യിൻമേൽ അടൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് . 


അപ ക്ഷാസ്ഥ ലം 


13062-00 


പകാരം 


കുളനട വില്ലേ ജിൽ 

നമ്പർ തണ്ട് പേര് 

ശീമ തി 

ഉഷ യു ടെ 
പേരിലുള്ളതാണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് ? 40,000 , 2010 - ലെ ന്യായവിലയായി നിശ്ചയിച്ച് Residential plot with 
panchayat road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന ( 2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . 


ടി സ്ഥലം പരിശോധന നടത്തിയതിൽ ഗതാഗത സൗകര്യമുള്ള ടാർ റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതിനാലും 
വാണിജ്യ പ്രാധാന്യം കണക്കിലെടുത്തും വിപണി മൂല്യം കണക്കാക്കിയും ടി സ്ഥലത്തിന് ആർ ഒന്നിന് 
? 50,000 വില നിശ്ചയിക്കാവുന്നതാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


960 


3 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ല യിൽ കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 6 - ൽ റീസർവെ നമ്പർ 
6712 - ൽപ്പെട്ട ഭൂമി Residential plot with panchayat road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 50,000 
( അമ്പതിനായിരം രൂപ ) ആയി ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / റ്റി.ഡി . തീയതി 14-11-2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന കൂടി 
ഇതിനു പുറമെ കണക്കാക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട് . 31-3-2018 - ലെ ജി . ഒ . ( പി ) 43 { 2018 ( റ്റി . ഡി . നമ്പർ ഉത്തരവ് പ്രകാരം 
നിലവിലുള്ള ന്യായ വില യിൽ 10 % വർദ്ധനവും 30 -4-2019 -ലെ ജി . ഒ . ( പി ) 70 2019 റ്റി . ഡി . നമ്പർ ഉത്തരവ് പ്രകാരം 
നിലവിലുള്ള ന്യായവിലയിൽ 10 % വർദ്ധനവും കൂടി ഇതിനോടൊപ്പം കണക്കാക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട് . 31-3-2020 - ലെ 
ജി , ഒ . ( പി ) 47 { 2020 റ്റി . ഡി . നമ്പർ ഉത്തരവ് പ്രകാരം നിലവിലുള്ള ന്യായവിലയിൽ 10 % വർദ്ധനവും കൂടി ഇതിനോടൊപ്പം 
കണക്കാക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട് . 


FORM " C ' 


NOTIFICATION 
No. C11-243414 / 2020 . 

6th January 202 1 . 

. 
Whereas , it is expedient to publish a notification showing revised fair value of land as required under Section 28A 
of the Kerala Stamp Act , 1959 read with sub - rule 8 of Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules , 1995 , the fair value of the land in Re - Survey No. 67/2 , Block No. 6 , Kulanada Village , Kozhencherry Taluk of 
the Pathanamthitta District is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


Name of Name of Name of Survey 
District Taluk Village No. 


Re- Re 
Survey Survey 
Block No. 


Sub- Panchayath / Ward Classifica 

Classifica- Fair Revised 
Divi- Municipality No , 

tion of 

value Fair 
sion 

already value 
No. 

fixed 
₹ 

₹ 


use 


per Are 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


( 12 ) 


6 


67 


2 


Panchayat 


Pathanamthitta 


Kozhencherry 


Kulanada 


Residential 

4,00,000 50,000 
Plot 
with Panchayat 
road access 


Collectorate , 
Pathanamthitta . 


( Sd . ) 
District Collector . 


IDUKKI DISTRICT 
ഇടുക്കി ജില്ലാ കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : എച്ച് . ദിനേശൻ , ഐ . എ . എസ് . 


( 1 ) 


നമ്പർ DCIDK - 88 2021-31 . 


2021 ജനുവരി 12 . 


വിഷയം : -കേരള സ്റ്റാമ്പ് ആക്ട് 1959 - സെക്ഷൻ 28 എ - ന്യായവില അപ്പീൽ തീർപ്പാക്കി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 

സംബന്ധിച്ച് . 
പരാമർശം :-( 1 ) ശ്രീ . തോമസ് ജോൺ , പെരുമ്പിൽ വീട് , പടിഞ്ഞാറേ കോടിക്കുളം , തൊടുപുഴ , ഇടുക്കി എന്നയാൾ 

സമർപ്പിച്ച അപ്പീൽ , 
( 2 ) തൊടുപുഴ ( എൽ . ആർ ) തഹശീൽദാരുടെ 24-11-2020 - ലെ ജി2-11284 ; 2020 നമ്പർ റിപ്പോർട്ട് . 

( 3 ) ഇടുക്കി റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 31-12-2020 - ലെ ബി1-132412020 നമ്പർ റിപ്പോർട്ട് . 
തൊടുപുഴ താലൂക്കിൽ കോടിക്കുളം വില്ലേജിൽ ബ്ലോക്ക് 7 - ൽ റീസർവ്വ നമ്പർ 84 / 1-2 - ൽപ്പെട്ട 25 , 29 ആർ വസ്ത 
ശീ . തോമസ് ജോൺ , പെരുമ്പിൽ വീട് , പടിഞ്ഞാറേ കോടിക്കുളം , തൊടുപുഴ , ഇടുക്കി എന്നയാളുടെ പേരിൽ 


961 


4 


കൊണ്ടു കിടക്കുന്നതാണ് . 6-3 - 2010 -ൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കേരളാ ഗസറ്റ് നമ്പർ 515 ( 11 ) പ്രകാരം ന്യായ വില 
രജിസ്റ്ററിൽ ടി വസ്തുവിനെ Garden land without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 55,000 
ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതാണ് . ടി ന്യായവില കുറവ് ചെയ്ത് ലഭിക്കുന്നതിനാണ് ശ്രീ . തോമസ് ജോൺ , പെരുമ്പിൽ വീട് , 
പടിഞ്ഞാറേ കോടിക്കുളം , തൊടുപുഴ , ഇടുക്കി എന്നയാൾ പരാമർശം ( 1 ) പ്രകാരം അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളത് . ടി 
അപ്പീലിൻമേൽ അന്വേഷണം നടത്തിയ ഇടുക്കി റവന്യൂ ഡിവിഷണൽ ഓഫീസർ അപേക്ഷാവസ്തുവായ സർവ്വേ നമ്പർ 
84 { 1-2 - ൽ പ്പെട്ട 25.29 ആർ വസ്തുവിനെ Garden land without road access എന്ന വിഭാ ഗ ത്തിൽ ഉൾപ്പെടുത്തി 
ആർ ഒന്നിന് ? 41,000 നിശ്ചയിക്കാവുന്നതാണെന്ന് പരാമർശം ( 3 ) പ്രകാരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . എന്നാൽ ഇതേ 
സ്വഭാവമുള്ള സർവ്വ നമ്പർ 81 { 1 - ൽ പ്പെട്ട വസ്തുവിന് ? 45 , 000 ന്യായ വില നിർണ്ണയിച്ചിരിക്കുന്നതിനാൽ 
അപേക്ഷാവസ്തുവിനും ? 45,000 ന്യായവില കണക്കാക്കാവുന്നതാണ് . 

മേൽ സാഹചര്യത്തിൽ തൊടുപുഴ താലൂക്കിൽ കോടിക്കുളം വില്ലേജിൽ ബ്ലോക്ക് 7 - ൽ റീസർവ്വ നമ്പർ 8471-2 - ൽപ്പെട്ട 
25 , 29 ആർ വസ്തുവിനെ Garden land without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 45,000 
( നാൽപ്പത്തി അയ്യായിരം ) ന്യായവില പുതുക്കി നിശ്ചയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 

സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 14 / റ്റി.ഡി . തീയതി 14-11-2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 ശതമാനവും 
സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 43/2018 റ്റി.ഡി. തീയതി 31-3-2018 പ്രകാരം 10 ശതമാനവും സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 
70/19 റ്റി.ഡി. തീയതി 30-4-2019 പ്രകാരം 10 ശതമാനവും സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 47 / 2020 / ടാക്സസ് തീയതി 31-3-2020 
പ്രകാരവും കൂടി ആകെ 200 % വർദ്ധനവ് ഇതിനുപുറമെ കണക്കാക്കുന്നതാണ് . 


FORM " C ' 


[ See Rule 5 ( 8 ) ] 


NOTIFICATION 


No. DCIDK / 88 / 2021-31 . 

12th January 2021 . 
Whereas it is expedient to publish a notification showing revised value of land under Section 28 A of the Kerala 
Stamp Act , 1959 read with Sub Rule ( 8 ) , of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules 1955 , the 
fair value of the land in Block 7 Re - survey No. 84 / 1-2 of Kodikkulam Village , Thodupuzha Taluk of the 
Idukki District is hereby fixed finally as shown in the Schedule hereto : 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of 
Village and 

Survey 
Number with 
Sub Division 

No. 


Corporation / 
Municipality / 
Panchayath 


Ward 
No. 


Classification 

by use 


Fair value of 

the land Revised fair 
already fixed value of land 
₹ 

₹ 


Idukki 


Thodupuzha 


55,000 


45,000 


Kodikkulam 

Grama 
Panchayath 


Garden Land 
without road 


per Are 


Kodikkulam 

Village 
Block No. 7 

Re - Survey 
No. 8471-2 


per Are 


access 


( 2 ) 


നമ്പർ DCIDK - 89 2021-31 . 


2021 ജനുവരി 12 . 


വിഷയം : 

-കേരള സ്റ്റാമ്പ് ആക്ട് 1959 - സെക്ഷൻ 28 എ ന്യായവില അപ്പീൽ തീർപ്പാക്കി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 

സംബന്ധിച്ച് . 
പരാമർശം : - ( 1 ) ശ്രീമതി ജോസ്ലിൻ മരിയ ജോൺ പെരുമ്പിൽ വീട് , പടിഞ്ഞാറേ കോടിക്കുളം , തൊടുപുഴ , ഇടുക്കി 

എന്നവർ സമർപ്പിച്ച അപ്പീൽ . 
( 2 ) തൊടുപുഴ ( എൽ . ആർ ) തഹശീൽദാരുടെ 20-11-2020 - ലെ ജി 2 11280/2020 നമ്പർ റിപ്പോർട്ട് . 

( 3 ) ഇടുക്കി റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 1-1-2021 - ലെ ബി1-1319 / 2020 നമ്പർ റിപ്പോർട്ട് . 
തൊടുപുഴ താലൂക്കിൽ കോടിക്കുളം വില്ലേജിൽ ബ്ലോക്ക് 1 - ൽ റീസർവ്വ നമ്പർ 84 13- ൽപ്പെട്ട 31.40 ആർ വസ്ത 
ശ്രീമതി ജോസ്മിൻ മരിയ ജോൺ , പെരുമ്പിൽ വീട് , പടിഞ്ഞാറേ കോടിക്കുളം , തൊടുപുഴ , ഇടുക്കി എന്നവരുടെ പേരിൽ 
കൊണ്ടുകിടക്കുന്നതാണ് . 6-3 - 2010 -ൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കേരളാ ഗസറ്റ് നമ്പർ 515 ( 11 ) പ്രകാരം ന്യായ വില 
രജിസ്റ്ററിൽ ടി വസ്തുവിനെ Garden land without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 3 52,500 


962 


5 


ന്യായവില നിശ്ചയിച്ചിട്ടുള്ള താണ് . ടി ന്യായവില കുറവ് ചെയ്ത് ലഭിക്കുന്നതിനാണ് ശ്രീമതി ജോസ്മിൻ മരിയ ജോൺ , 
പെരുമ്പിൽ വീട് , പടിഞ്ഞാറേ കോടിക്കുളം , തൊടുപുഴ , ഇടുക്കി എന്നവർ പരാമർശം ( 1 ) പ്രകാരം അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളത് . 
ടി അപ്പീലിൻമേൽ അന്വേഷണം നടത്തിയ ഇടുക്കി റവന്യൂ ഡിവിഷണൽ ഓഫീസർ അപേക്ഷാവസ്തുവായ സർവ്വ നമ്പർ 
84 / 3 - ൽ പ്പെട്ട 31.40 ആർ വ സ് വിനെ Garden land without road access എന്ന വിഭാ ഗ ത്തിൽ ഉൾപ്പെ ടുത്തി 
ആർ ഒന്നിന് ? 41,000 നിശ്ചയിക്കാവുന്നതാണെന്ന് പരാമർശം ( 3 ) പ്രകാരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . എന്നാൽ ഇതേ 
സ്വഭാവമുള്ള സമീപ വസ്തുവായ സർവെ നമ്പർ 8111 - ൽപ്പെട്ട വസ്തുവിന് ? 45,000 ന്യായവില നിർണ്ണയിച്ചിരിക്കുന്നതിനാൽ 
അപേക്ഷാവസ്തുവിനും ? 45,000 ന്യായവില കണക്കാക്കാവുന്നതാണ് . 

മേൽ സാഹചര്യത്തിൽ തൊടുപുഴ താലൂക്കിൽ കോടിക്കുളം വില്ലേജിൽ ബ്ലോക്ക് 7 - ൽ റീസർവെ നമ്പർ 8483 - ൽപ്പെട്ട 
31.40 ആർ വസ്തുവിനെ Garden land without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 45,000 
( നാൽപ്പത്തി അയ്യായിരം ) ന്യായവില പുതുക്കി നിശ്ചയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 

സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 14 / റ്റി.ഡി . തീയതി 14-11-2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 ശതമാനവും 
സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 43 / 2018 റ്റി.ഡി. തീയതി 31-3-2018 പ്രകാരം 10 ശതമാനവും സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 
70/19 റ്റി.ഡി. തീയതി 30-4-2019 പ്രകാരം 10 ശതമാനവും സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 47 / 2020 / ടാക്സൈസ് തീയതി 31-3-2020 
പ്രകാരവും കൂടി ആകെ 200 % വർദ്ധനവ് ഇതിനുപുറമെ കണക്കാക്കുന്നതാണ് . 


FORM " C ' 


[ See Rule 5 ( 8 ) ] 


NOTIFICATION 


No. DCIDK / 89 / 2021-31 . 

12th January 202 1 . 
Whereas it is expedient to publish a notification showing revised value of land under Section 28 A of the Kerala 
Stamp Act , 1959 read with Sub Rule ( 8 ) , of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules 1955 , the 
fair value of the land in Block 7 Re - survey No. 84/3 of Kodikkulam Village , Thodupuzha Taluk of the 
Idukki District is hereby fixed finally as shown in the Schedule hereto : 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of 
Village and 

Survey 
Number with 
Sub Division 

No. 


Corporation / 
Municipality / 
Panchayath 


Ward 
No. 


Classification 

by use 


Fair value of 

the land Revised fair 
already fixed value of land 
₹ 

₹ 


Idukki 


Thodupuzha 


52,500 


45,000 


Kodikkulam 

Grama 
Panchayath 


Garden Land 
without road 


per Are 


Kodikkulam 

Village 
Block No. 7 
Re - Survey 
No. 84/3 


per Are 


access 


( 3 ) 


നമ്പർ DCIDK - 92 / 2021-31 . 


2021 ജനുവരി 12 , 


വിഷയം : കേരള സ്റ്റാമ്പ് ആക്ട് 1959 - സെക്ഷൻ 28 എ ന്യായവില അപ്പീൽ തീർപ്പാക്കി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 

സംബന്ധിച്ച് . 
പരാമർശം :-( 1 ) ശ്രീ . ജോൺ മെറിൽ , പെരുമ്പിൽ വീട് , പടിഞ്ഞാറേ കോടിക്കുളം , തൊടുപുഴ , ഇടുക്കി എന്നയാൾ 

സമർപ്പിച്ച അപ്പീൽ . 
( 2 ) തൊടുപുഴ ( എൽ , ആർ ) തഹശീൽദാരുടെ 24-11-2020 - ലെ ജി 2 11245,2020 നമ്പർ റിപ്പോർട്ട് . 

( 3 ) ഇടുക്കി റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 1-1-2021 - ലെ ബി1-1320 / 2020 നമ്പർ റിപ്പോർട്ട് . 
തൊടുപുഴ താലൂക്കിൽ കോടിക്കുളം വില്ലേജിൽ ബ്ലോക്ക് 7 - ൽ റീസർവ്വ നമ്പർ 84 14 - ൽപ്പെട്ട 56.24 ആർ വസ്ത 
ശീ . ജോൺ മറിൽ , പെരുമ്പിൽ വീട് , പടിഞ്ഞാറേ കോടിക്കു ളം , തൊടുപു ഴ , ഇടുക്കി എന്നയാളുടെ പേരിൽ 
കൊണ്ടുകിടക്കുന്നതാണ് . 6-3 - 2010 -ൽ പ്രസിദ്ധീ ക രിച്ചിട്ടുള്ള കേരളാ ഗസറ്റ് നമ്പർ 515 ( 11 ) പ്രകാരം ന്യായ വില 
രജിസ്റ്ററിൽ ടി വസ്തുവിനെ Garden land without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 3 
ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതാണ് . ടി ന്യായവില കുറവ് ചെയ്ത് ലഭിക്കുന്നതിനാണ് ശ്രീ . ജോൺ മെറിൽ , പെരുമ്പിൽ വീട് , 
പടിഞ്ഞാറേ കോടിക്കുളം , തൊടുപുഴ , ഇടുക്കി എന്നയാൾ പരാമർശം ( 1 ) പ്രകാരം അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളത് . 


Gaz . No. 12 / 2021 / DTP / CLR ( Fair Value - Supplement ) . 


963 


6 


56.24 


ടി അപ്പീലിൻമേൽ അന്വേഷണം നടത്തിയ ഇടുക്കി റവന്യൂ ഡിവിഷണൽ ഓഫീസർ അപേക്ഷാവസ്തുവായ സർവ്വേ നമ്പർ 
84 | 4- ൽപ്പെട്ട ആർ വ സ് തുവിനെ Garden land without road access എന്ന വിഭാ ഗ ത്തിൽ ഉൾപ്പെ ടുത്തി 
ആർ ഒന്നിന് ? 40,000 നിശ്ചയിക്കാവുന്നതാണെന്ന് പരാമർശം ( 3 ) പ്രകാരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . എന്നാൽ ഇതേ 
സ്വഭാവമുള്ള സർവെ നമ്പർ 

811- ൽപ്പെട്ട വസ്തുവിന് 1 45 , 0 00 ന്യായവില നിർണ്ണയിച്ചിരിക്കുന്നതിനാൽ 
അപേക്ഷാവസ്തുവിനും ? 45,000 ന്യായവില കണക്കാക്കാവുന്നതാണ് . 

മേൽ സാഹചര്യത്തിൽ തൊടുപുഴ താലൂക്കിൽ കോടിക്കുളം വില്ലേജിൽ ബ്ലോക്ക് 7 - ൽ റീസർവെ നമ്പർ 84 4 - ൽപ്പെട്ട 
56.24 ആർ വസ്തുവിനെ Garden land without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 45,000 
( നാൽപ്പത്തി അയ്യായിരം ) ന്യായവില പുതുക്കി നിശ്ചയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 

സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 14 / റ്റി.ഡി . തീയതി 14-11-2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 ശതമാനവും 
സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 43/2018 റ്റി.ഡി. തീയതി 31-3-2018 പ്രകാരം 10 ശതമാനവും സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 
70 / 19 / റ്റി.ഡി . തീയതി 30-4-2019 പ്രകാരം 10 ശതമാനവും സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 47 / 2020 / ടാക്സസ് തീയതി 31-3-2020 
പകാരവും കൂടി ആകെ 200 % വർദ്ധനവ് ഇതിനുപുറമെ കണക്കാക്കുന്നതാണ് . 


FORM " C ' 
[ See Rule 5 ( 8 ) ] 


NOTIFICATION 


No. DCIDK / 92 / 2021-31 . 

12th January 2021 . 
Whereas it is expedient to publish a notification showing revised value of land under Section 28 A of the Kerala 
Stamp Act , 1959 read with Sub Rule ( 8 ) , of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules 1955 , the 
fair value of the land in Block 7 Re - survey Nos . 84/4 of Kodikkulam Village , Thodupuzha Taluk of the 
Idukki District is hereby fixed finally as shown in the Schedule hereto : 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of 
Village and 

Survey 
Number with 
Sub Division 

No. 


Corporation / 
Municipality / 
Panchayath 


Ward 
No. 


Classification 

by use 


Fair value of 

the land Revised fair 
already fixed value of land 
₹ 

₹ 


Idukki 


Thodupuzha 


52,500 


45,000 


Kodikkulam 

Grama 
Panchayath 


Garden Land 
without road 


per Are 


Kodikkulam 

Village 
Block No. 7 
Re - Survey 
No. 844 


per Are 


access 


( 4 ) 


നമ്പർ DCIDK - 93 2021-31 . 


2021 ജനുവരി 12 . 


വിഷയം : -കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28 എ 

ന്യായവില അപ്പീൽ തീർപ്പാക്കി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 
സംബന്ധിച്ച് . 
പരാമർശം :-( 1 ) ശ്രീമതി അന്നമ്മ ജോൺ , പെരുമ്പിൽ വീട് , പടിഞ്ഞാറേ കോടിക്കുളം , തൊടുപുഴ , ഇടുക്കി എന്നവർ 

സമർപ്പിച്ച അപ്പീൽ . 
( 2 ) തൊടുപുഴ ( എൽ . ആർ ) തഹശീൽദാരുടെ 20-11-2020 - ലെ ജി2-11250 | 2020 നമ്പർ റിപ്പോർട്ട് . 

( 3 ) ഇടുക്കി റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 1-1-2021 - ലെ ബി1-1271,2020 നമ്പർ റിപ്പോർട്ട് . 
തൊടുപുഴ താലൂക്കിൽ കോടിക്കുളം വില്ലേജിൽ ബ്ലോക്ക് 7 - ൽ റീസർവ്വ നമ്പർ 84 / 7 - ൽപ്പെട്ട 32.29 ആർ വസ്ത്രവും 
റീസർവെ നമ്പർ 84 88 - ൽപ്പെട്ട 23.56 ആർ വസ്തുവും ശ്രീമതി അന്നമ്മ ജോൺ , പെരുമ്പിൽ വീട് , പടിഞ്ഞാറേ കോടിക്കുളം , 
തൊടുപുഴ , ഇടുക്കി എന്നവരുടെ പേരിൽ കൊണ്ടുകിടക്കുന്നതാണ് . 6-3-2010 -ൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കേരളാ ഗസറ്റ് 
നമ്പർ 515 ( 11 ) പ്രകാരം ന്യായവില രജിസ്റ്ററിൽ ടി വസ്തു വിനെ Garden land without road access എന്ന വിഭാഗത്തിൽ 
ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 60,000 ന്യായവില നിശ്ചയിച്ചിട്ടുള്ള താണ് . ടി ന്യായ വില കുറവ് ചെയ്ത് ലഭിക്കുന്നതിനാണ് 
ശീമതി അന്നമ്മ ജോൺ , പെരുമ്പിൽ വീട് , പടിഞ്ഞാറേ കോടിക്കുളം , തൊടുപുഴ , ഇടുക്കി എന്നയാൾ പരാമർശം ( 1 ) പ്രകാരം 
അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളത് . ടി അപ്പീലിൻമേൽ അ ന്വേഷണം നടത്തിയ ഇടുക്കി റവ ന ഡിവിഷണൽ ഓഫീസർ 
അപേക്ഷാ വസ്തുക്കളെ Garden land without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 42,000 
നിശ്ചയിക്കാവുന്നതാണെന്ന് പരാമർശം ( 3 ) പ്രകാരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . എന്നാൽ ഇതേ സ്വഭാവമുള്ള സമീപ 
വ സ് തുവായ സർവ്വേ നമ്പർ 81 { 1 - ൽപ്പെട്ട വസ്തു വിന് 3 45,000 ന്യായവില നിർണ്ണയിച്ചിരിക്കുന്നതിനാൽ 
അപേക്ഷാവസ്തുവിനും ? 45,000 ന്യായവില കണക്കാക്കാവുന്നതാണ് . 


964 


7 


6008 m.moojool08 00552119 0e109108 GoISl09 / 30 ocgalo8 cmoos 7-108 olmbool MMÔ 84 / 7–08035 
32.29 ആർ വസ്തുവിനെയും റീസർവ്വ നമ്പർ 84 } 8 - ൽപ്പെട്ട 23.56 ആർ വസ്തുവിനെയും Garden land without road access 
എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 45,000 ( നാൽപ്പത്തി അയ്യായിരം ) ന്യായവില പുതുക്കി നിശ്ചയിച്ച് ഇതിനാൽ 
2000010 m . 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 14 / റ്റി.ഡി . തീയതി 14-11-2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 ശതമാനവും 
സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 43/2018 റ്റി.ഡി. തീയതി 31-3-2018 പ്രകാരം 10 ശതമാനവും സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 
70 / 19 റ്റി.ഡി. തീയതി 30-4-2019 പ്രകാരം 10 ശതമാനവും സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 47 / 2020 / Taxes തീയതി 31-3-2020 
പകാരവും കൂടി ആകെ 200 % വർദ്ധനവ് ഇതിനുപുറമെ കണക്കാക്കുന്നതാണ് . 


FORM ' C ' 


[ See Rule 5 ( 8 ) ] 


NOTIFICATION 


No. DCIDK / 93 / 2021 - B1 . 


12th January 2021 . 


Whereas it is expedient to publish a notification showing revised value of land under Section 28 A of the Kerala 
Stamp Act , 1959 read with Sub Rule ( 8 ) , of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules 1955 , the 
fair value of the land in Block 7 Re - survey Nos . 84/7 , 84/8 of Kodikkulam Village , Thodupuzha Taluk of the 
Idukki District is hereby fixed finally as shown in the Schedule hereto : 


SCHEDULE 


Name of 
District 


Name of 
Village and 

Survey 
Number with 
Sub Division 


Name of 
Taluk 


Ward 


Corporation / 
Municipality / 
Panchayath 


Classification 

by use 


Fair value of 

the land Revised fair 
already fixed value of land 
₹ 

₹ 


No. 


No. 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


Idukki 


Thodupuzha 


Kodikkulam 


Garden Land 


60,000 


45,000 


Kodikkulam 

Village 


Grama 


without road 


per Are 


per Are 


Panchayath 


access 


Block No. 7 

Re - survey 
Nos . 84/7 , 84/8 


Collectorate , 


( Sd . ) 
District Collector . 


Idukki . 


THRISSUR DISTRICT 


FORM ' A ' 


[ See Rule 4 ] 


NOTIFICATIONS 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 


Now , Therefore , it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial number , in respect of the land situated in the survey / re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in column ( 11 ) thereof . 


965 


8 


( 
1 
) 


No. B4-13716 / 2020 . 


1st October 2020 . 


SCHEDULE 


District - Thrissur . 


Taluk — Mukundapuram . 


Village - Porathissery . 


Name & 


Classi 


Fair Value 


Si . Sy . Sub Re - Survey Re - Survey Re - Survey Panchayath / Name of 
No. No. Div . Block 

No. Sub division Municipality / Local Body 
No. 

No. Corporation Pan./Mun./ 


per Are 


No. of fication 
Ward by use 


( As per 


Corp. 


Gazette 


Notification 


on 6-3-2010 ) 


₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


402 


2 


Municipality Irinjalakuda Moorkanad 


Nilam 


2,500 


1 


( 2 ) 


No. B4-11795 / 2020 . 


20th February 2020 . 


SCHEDULE 


District - Thrissur . 


Taluk — Mukundapuram . 


Village - Porathissery . 


Name & 


Classi 


Fair Value 


Sl . Sy . Sub Re - Survey Re - Survey Re - Survey Panchayath / 

Name of 
No. No. Div . Block No. Sub division Municipality / Local Body 
No. 

No. Corporation Pan./Mun./ 

Corp. 


per Are 


No. of fication 
Ward by use 


( As per 


Gazette 


Notification 
on 6-3-2010 ) 


₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


720 


1 


Municipality Irinjalakuda 


Kallada 


Nilam 


2.500 


39 


2 


720 


2 


Municipality Irinjalakuda 


Kallada 


Nilam 


2.500 


39 


966 


9 


( 3 ) 


No. B4-13790 / 2020 . 


4th January 2021 . 


SCHEDULE 


District - Thrissur . 


Taluk - Kodungalloor . 


Village - Pullat . 


Name & 


Classi 


Fair Value 


Sl . Sy . Sub Re - Survey Re - Survey Re - Survey Panchayath / Name of 
No. No. Div . Block No. Sub division Municipality Local Body 
No. 

No. Corporation Pan./Mun./ 

Corp. 


per Are 


No. of fication 
Ward by use 


( As per 


Gazette 
Notification 
on 6-3-2010 ) 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


428 


12 


.. 


Municipality Kodungalloor 


Residential plot 49,400 

with private 
road access 


2 


428 


12 


.. 


Municipality Kodungalloor 


Residential plot 37,050 

without 


Vehicular access 


( 4 ) 


No. B4-13790 / 2020 . 


4th January 2021 . 


SCHEDULE 


District Thrissur . 


Taluk - Kodungalloor . 


Village - Pullat . 


Fair Value 


SI . Sy . Sub Re - Survey Re - Survey Re - Survey Panchayath / Name of 
No. No. Div . Block 

No. Sub division Municipality / Local Body 
No. 

No. Corporation Pan./Mun./ 

Corp. 


Name & Classi 
No. of fication 
Ward by use 


per Are 


( As per 


Gazette 


Notification 
on 6-3-2010 ) 

₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


428 


13 


Municipality Kodungalloor 


Residential plot 49,400 

with private 
road access 


2 


428 


13 


.. 


Municipality Kodungalloor 


Residential plot 37,050 

without 


Vehicular access 


Revenue Divisional Office , 
Irinjalakkuda . 


( Sd . ) 
Revenue Divisional Officer . 


Gaz . No. 12 / 2021 / DTP / CLR ( Fair Value - Supplement ) . 


967 


10 


KOZHIKKODE DISTRICT 


FORM ' A ' 


[ See Rule 4 ] 


NOTIFICATION 


No. C1 - RDOVDK / 668 / 2021 . 


18th February 2021 . 


Whereas , it is expedient to publish the Fair Value of the Land as required under Section 28 A of the Kerala 
Stamp Act , 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 . 

Now , therefore , it is hereby made known to the public that the Fair value fixed for the land mentioned 
against each serial numbers , in respect of the land situated in the Survey / Re - survey Numbers of the Village and Taluk 
mentioned against each , shall be as shown against it in Column ( 11 ) thereof . 


SCHEDULE 


District - Kozhikkode . 


Taluk – Vadakara . 


Village — Kayakkodi . 


Desam — Kayakkodi . 


Sl . 
No. 


Sub 

Re - Sy . Panchayat / Name 
Sy . Division Re - Sy . Re - Sy . Sub Municippality / of Local 
No. No. Block No. Division Corporation Body 

No. 


Name & 
Number 
of Ward 


Classification Fair Value 
By use per 

Are 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


130 


33 


4 


Panchayath 


Kayakkodi 


Residential plot 12,500 
with Corp./Mun./ 
Panchayath road 

Access 


* The above mentioned fair value includes enhanced value notified by the Government till the 

month of May 2020 . 


Revenue Divisional Office , 
Vadakara . 


( Sd . ) 
Revenue Divisional Officer . 


968 


